PART IV 


Private Advertisements and Miscellaneous Notifications 


കട്ടപ്പന സബ്കോടതി മുമ്പാകെ 

I. P . 1/2007 
ഹർജിക്കാരൻ: 

ജോസഫ് വർക്കി, 
കാരിമറ്റത്തിൽവീട്, 
മേലേകുപ്പച്ചാംപടികര, 
വാത്തിക്കുടി വില്ലേജ്, 

ഉടുമ്പൻചോല താലൂക്ക്. 
എതിർകക്ഷികൾ: 
1. മാത @ തങ്കച്ചൻ s/ o വർക്കി, തൂങ്ങുംപറമ്പിൽ 

വീട്, മേപ്പാറ കര, അയ്യപ്പൻ കോവിൽ വില്ലേജ്, 
ഉടുമ്പൻചോല താലൂക്ക്. 
2. ശശി, ഉറുമ്പിൽ, മേപ്പാറ ടി 
3. കെ . വി . ആന്റണി @ സിബിച്ചൻ s/ o വർക്കി, 

കാച്ചിപ്പള്ളി, തങ്കമണി വില്ലേജ്. 
4. ജയിംസ് ജോസഫ്, ചെമ്പകപ്പാറ, കൽകൂന്തൽ വില്ലേജ്. 
5. ജോളി, പുത്തൻപുരയ്ക്കൽ, കാഞ്ചിയാർ, അയ്യപ്പൻ 

കോവിൽ വില്ലേജ്. 
6. അലക്സാണ്ടർ s/ o തോമസ് @ ബേബി, കാട്ടുപാലം, 

തങ്കമണി വില്ലേജ്. 
7.കുഞ്ഞപ്പച്ചൻ, മണ്ണകത്ത് വീട്, ഉദയഗിരികര, ടി 
8. ജോസ്, അയ്യനോലിൽ വീട്, ഉദയഗിരി, ടി 
9. ജോസഫ്ചാക്കോ @ കുട്ടപ്പൻ പുതിയത്ത്, M. K . പടി, 

തങ്കമണി വില്ലേജ്. 
10. രവി s/ o കു ഞ്ഞുമോൻ, ഉപ്പു ക ണ്ട ത്തിൽ വീട്, 

മേരിഗിരി, കുപ്പച്ചാംപടി, കൽകൂന്തൽ വില്ലേജ്. 
11. ഡിസ്ട്രിക്ട് കോ - ഓപ്പറേറ്റീവ് ബാങ്കിനു വേണ്ടി 

സെക്രട്ടറി, തങ്കമണി, കൽകൂന്തൽ വില്ലേജ്. 
12. സർവീസ് കോ -ഓപ്പറേറ്റീവ് ബാങ്ക് ഉദയഗിരിക്കു 

വേണ്ടി 

സെക്രട്ടറി, തങ്കമണി, കൽകൂന്തൽ വില്ലേജ്. 
13 . അശോകതമ്പി, കട്ടപ്പന കര, കട്ടപ്പന വില്ലേജ്. 

ഹർജിക്കാരനെ insolvent ആയി പ്രഖ്യാപിച്ച് കേസ്സിൽ 
പറഞ്ഞിട്ടുള്ള സ്വത്തുക്കൾ എതിർകക്ഷികളായ കടക്കാർക്ക് 
വീതിച്ചു ന ൽ കു ന്ന തിനും മറ്റു മായി ഹർജി ക്കാ രൻ 
ബോധിപ്പിച്ചിട്ടുള്ള ഹർജി 21-11-2008 -ാം തീയതി വിചാരണ വച്ചി 
ട്ടു ള്ളതും അന്നേദിവസം പകൽ 11 മണിക്ക് ടി ഹർജി 
സം ഗതിയിൽ താല് പ ര്യ മു ള്ള വ്യക്തി ക ൾ ഹാജ രായി 
ആക്ഷേപം വല്ലതും ഉണ്ടെങ്കിൽ ബോധിപ്പിക്കേണ്ടതും അല്ലാത്ത 
പക്ഷം ഹർജി തീർച്ച ചെയ്യുന്നതുമായിരിക്കുമെന്ന് തെര്യപ്പെടു 
ത്തിക്കൊള്ളുന്നു . 


കട്ടപ്പന, 
8 - 10 - 2007 . 


അഡ്വ: ജോസഫ്പതാലിൽ. 


